Reg. No. KL / TY (N )/12 


Government of Kerala 

1980 


KERALA GAZETTE 


EXTRAORDINARY 
PUBLICHED BY AUTHORITY 


24th March 1980 


Vol. XXV ] Trivandrum , Monday, 


[No. 216 


4th Chaithra 1902 


GOVERNMENT OF KERALA 


Law Department 


NOTIFICATION 


No. 3823 / Leg . Cl /80 / Law . 

Dated , Trivandrum , 24th March , 1989) 

4th Chaithra , 1902 
The following Act of the Kerala State Legislature is hereby published 
for general information . The Bill as passed by the Legislative Assembly 
received the assent of the Governor on the 22nd day of March , 1980 . 


By order of the Governor , 
K. VISWANATHAN NAIR , 
Special Secretary , (Law ). 


33/ 1155 /MC . 


2 


ACT 2 OF 1980 


THE KERALA UNIVERSITY ( AMENDMENT) ACT, 1980 
An Act further to amend the Kerala University Act, 1974 . 

Preamble .-- WHEREAS it is expedient further to amend the 
Kerala University Act, 1974 (17 of 1974 ) , for the purpose hereinafter 
appearing ; 

Be it enacted in the Thirty -first Year of the Republic of India 
as follows : 

.1. Short lille and commencement.- ( 1 ) This Act may be called the 
Kerala University ( Amendment ) Act , 1980 . 

( 2 ) It shall be deemed to have come into force on the 5th 
day of February , 1980. 

2. Amendment of section 22. - In sub - section ( 1 ) of section 22 of 
the Kerala University Act, 1974 ( 17 of 1974) (hereinafter referred 
Lo as the principal Act) , after the second proviso , the following 
proviso shall be inserted , namely : 

" Provided also that a member other than an ex -officio member 
shall, notwithstanding the expiration of his term , continue to hold 
office until his successor is elected :" . 

3. Repeal and saving .- ( 1) The Kerala University (Amendment) 
Ordinance, 1980 ( 1 of 1980 ), is hereby repealed . 

( 2 ) Notwithstanding such repeal, anything done or any action 
taken under the principal Act as amended by the said Ordinance 
shall be deemed to have been done or taken under the principal Act 
as amended by this Act . 


PRINTED AND PURLISHED BY THE S. G. P. AT THE GOVERNMENT PRESS . 

TRIVANDRUM , 1980 . 


Reg . No. KL /TV (N )/12 


Government of Kerala 

1980 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


24th March 1980 
Trivandrum ,Monday 4th Chaithra 1902 


[ No. 214 


Vol. XXV ] 


1961 - ലെ കേരള സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാം ആക്ററ്) 

9 ( 5) -ാം വകുപ്പു പ്രകാരമുളള നോട്ടീസ് 
താഴെ പട്ടികയിൽ പറഞ്ഞിട്ടുളളതും, 1961 - ലെ കേരള സ്ഥലമെടുപ്പ 
ആക്റ 

(1962 - ലെ 21 -ാം ആക്ര.) ) പ്രകാരം ഒരു പൊതു ആവശ്യത്തിന് 
ആവശ്യമായിട്ടുളളതുമായ ഭൂമി കൈവശമാക്കുവാൻ സർക്കാരുദ- ദേ Jിക്കുന്നു 
വെന്ന് ഇതിനാൽ നോട്ടീസ് നല്കിക്കൊളളുന്നു . പ്രസ്തുത ഭൂമിയിൽ 
അവകാശബന്ധമുളള എല്ലാപേരും നേരിട്ടോ, അധികത ഏജൻറുമൂലമോ താഴെ 
പറയുന്ന തീയതിയിലും, സ്ഥലത്തും, സമയത്തും ഹാജരാകുകയും, ഭൂമി 
യിൽ അവരോരോരുത്തർക്കുമുളള അവകാശ ബന്ധങ്ങളുടെ സ്വഭാവവും ഭൂമി 
യിൽ അങ്ങനെയുളള അവകാശബന്ധങ്ങളെ സംബന്ധിച്ചിടത്തോളം നഷ്ടപരി 
ഹാരത്തിന് അവർക്കുളള തേർച്ചയുടെ , തുകയും വിവരങ്ങളും ആക്ററ് 8 -ാം 
വകുപ്പു പ്രകാരം എടുത്തിട്ടുളള അളവു സംബന്ധിച്ച് വല്ല ആക്ഷേപവു 
മുണ്ടെങ്കിൽ അതും ഏതാണെന്നു കാണിച്ചുകൊണ്ട് പ്രസ്താവിക്കുകയും 
അവരോഅവരുടെ ഏജൻറുമാരോ എഴുതി ഒപ്പിട്ട് ഒരു പ്രതിക സമർപ്പിക്കുകയും 
ചെയ്യണമെന്ന് അവരോട് ആവശ്യപ്പെട്ടുകൊള്ളുന്നു . 
കുറിപ്പ്: അവകാശബന്ധമുളളവർ നഷ്ടപരിഹാര ത്തിന് തേർച്ചചെയ്യാൻ 

കൂട്ടാക്കാതിരിക്കുകയോ, മതിയായ കാരണങ്ങളില്ലാതെ ഇങ്ങനെ തേർ 
ച്ചചെയ്യാൻ വീഴ്ചവരുത്തുകയോ ചെയ്യുന്നപക്ഷം 

അവരുടെ 
അപേക്ഷയിൻമേൽ കോടതിക്ക് പരാമർശം നടത്തുന്ന അവസരത്തിൽ 
കോടതി അവാർഡാകുന്ന യാതൊരു സംഗതിയിലും ആക്ററ് 11-ാം 
വകുപ്പു പ്രകാരം കളക്ററർ നല്കിയിട്ടുളള അവാർഡിൽ കവിയാൻ 

പാടില്ലാത്തതുമാകുന്നു . 
33 /1143/ S 


2 


1 


l - 


(1 ) 
No.B - 347/ 79 . 

1980 മാർച്ച് 14 . 
ഹാജരാകേണ്ട തീയതിയും സമയവും സ്ഥലവും - 31-3-1980 -ാം തീയതി 

കാലത്ത് 11 മണിക്ക് സ്പെഷ്യൽ തഹശീൽദാർ (എൽ. എ . ) പി.വി.ഐ. 
കോതമംഗലം , 

സ്ഥലത്തിന്റെ വിവരങ്ങൾ. 

ജില്ല - എറണാകുളം, 
താലുക്ക്_കോതമംഗലം , 

വില്ലേജ° -കീരംപാറ . 
വിവരണം_പുരയിടം. 
സർവ്വേ 

വിസ്തീർണ്ണം 
നമ്പർ 

ആർ സ്ക്വയർ മീ , 
49411A4 

57 00 
493/ 1-9 

03 

40 
1-10 

07 97 
1-12 

01 65 

( 2 ) 
No. B -702/ 79 . 

1980 മാർച്ച് 14 . 
ഹാജരാകേണ്ട തീയതിയും സമയവും സ്ഥലവും -1980 മാർച്ച് 31 - ന് 11 
മണിക്ക് സ്പെഷ്യൽ തഹശീൽദാർ (എൽ. എ .) പി.വി.ഐ. ( പാജക്ററ 
കോതമംഗലം, 

സ്ഥലത്തിന്റെ വിവരങ്ങൾ 

ജില്ല - എറണാകുളം 
താലൂക്ക് കോതമംഗലം, 

വില്ലേജ്_പിൻഡിമന . 
സർവ്വേ വിവരണം 

വിസ്തീർണ്ണം 
നമ്പർ 

ആർ സ്ക്വയർ , മീ . 
503/1- A32 Dry 

95 
l - A36 

88 
1 - A37 

9 00 
l -A39 

12 95 
1 - A40 

13 20 
1 - A27 

4 

30 
1 - A41 

85 
1 - B1 Wet 

2 40 
1 - B8 

5 69 
1 -B3 

5 50 
1 -B4 

5 

45 


23 


2 


2 


2 


2 


35 


11 


3 3 


31 


Total 


63 


17 


3 


( 3) 
No. C -810/ 79 . 

1980 മാർച്ച് 14. 
ഹാജരാകണ തീയതിയും സമയവും സ്ഥലവും - 31-3-1980 -ാം തീയതി 

കാലത്ത്11 മണിക്ക് സ്പെഷ്യൽ തഹശീൽദാർ ( എൽ, എ .,) പി.വി.ഐ., 
കോതമംഗലം , 

സഥലത്തിന്റെ വിവരങ്ങൾ 

ജില്ല എറണാകുളം, 
താലൂക്ക - കോതമംഗലം, 

വില്ല -- കീരംപാ 
വിവരണം - പുരയിടം. 
സർവ്വ 

വിസ്തീർണ്ണം. 
നമ്പർ 

ഹെക ടാർ , 
532 /1 - Al 

0.0202 
l - A6 

0.0315 
540/1 -B3 

0.0729 
1 -Bli 

0.0108 
1 -B12 

0.0320 


( Sd.) 
Special Tahsildar (L.A.) 

P.V.I.Project. 


Kothamangalam . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRE88, 

TRIVANDRUM, 1980 , 


Reg . No, KITVA 


Government of Kerala 

1980 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


SONDA 


24th March 1980 
Vol. XXV] Trivandrum , Monday 

(No. 215 
4th Chaithra 1902 Saka ) 


GOVERNMENT OF KERALA 
Pablic Works and Electricity (D ) Department 

NOTIFICATION 
No. 9267/D1/80 / PW . 

Dated Trivandrum 12th March 1980 . 
Whereas in exercise of the powers conferred by clause (i) of article 
258 of the Constitution the President has in notification No. 2/4/63 
Judicial II dated 31-5-1963 entrusted the Government ofKerala with their 
consent the functions of the Central Government under the Kerala Land 
Acquisition Act 1961 (Act 21 of 1962) in relation to the acquisition of lands 
for the purpose of the union in the Kerala State . 

And whereas it appears to the Government of Kerala that the lands 
specified in the schedule below are needed or are likely to be needed for a 
public purpose to wit for widening and strengthening of NationalHighway 
from Kms. 470/800 to 471/000 , notice to that effect is hereby given to all 
whom it may concern , in accordance with the provisions of section 3 (1) 
of the said Act . 

Under subsection (4 ) of section 19 of said Act, the Government 
direct that in view of the urgency of the case , the provisions of section 5 of 
the Act shall not apply to this case . 

Prow god comesmos 258-0 . 08 / loe 1-0 .QU$ 331 ° com juro 
സിക്കുന്ന അധികാരമുപയോഗിച്ച് ഇൻഡ്യൻ പ്രസിഡൻറ 1963-1.more 
BOLU DOM . 31-0 . m10m7wej 2/4/63 9091103 2-0 . MMJA amos1007 
ക്കേഷൻ പ്രകാരം കേരളാ ഗവൺമെൻറിനെ അവരുടെ സമ്മതത്തോടു കൂടി 

33/1144/5 


2 


1961 - ലെ കേരളാ സ്ഥലമെടുപ്പ് ആക്ററ് (1962 - ലെ 21 -ാം ആക്ററ്) 
( പകാരം കേരളാ സംസ്ഥാനത്തിന് കേന്ദ്രഗവൺമെൻറ് ആവശ്യത്തിലേക്ക 
എടുക്കുവാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺ 
മെന്ററിന്റെ പ്രവർത്തികൾ ചെയ്യുവാൻ ഏല്പിച്ചിരിക്കുന്നതിനാലും; 

താഴെ പട്ടികയിൽ വിവരിക്കുന്നഭൂമി ഒരു പൊതുകാര്യത്തിന് അതായത 
നാഷണൽ ഹൈവേ 47- ൽ 470/800 കിലോ മീററർ മുതൽ 471/000 കിലോമീററർ 
വരെ വീതികൂട്ടുന്നതിനും ബലപ്പെടുത്തുന്നതിനും ആവശ്യമാണെന്ന് കേരളാ 
ഗവൺമെൻറിന് ബോധ്യമായിരിക്കയാലും അപകാരം ആവശ്യപ്പെടുന്ന 
അറിയിപ്പ് ടി ആക°on° 3 (1 ) എന്ന വകുപ്പിലെ വ്യവസ്ഥകൾ അനുസരിച്ച് 
അതു സംബന്ധിച്ച എല്ലാപേർക്കും ഇതിനാൽ നൽകിയിരിക്കുന്നു . 

ടി ആക്ററ് 19 -ാം വകുപ്പ് 4 -ാം ഉപവകുപ്പും പ്രകാരം ഉളള ഈ സംഗതി 
യുടെ അടിയന്തിരാവസ്ഥ പരിഗണിച്ച് ഇതിനാൽ ടി ആക്ററ് 5 -ാം വകു 
പ്പിലെ വ്യവസ്ഥകൾ ബാധകമല്ലെന്നും ഗവൺമെൻറ് നിർദ ° ദേശിച്ചിരിക്കുന്നു . 

SCHEDULE 
District - Quilon 

Taluk - Karunagapally . 
Village--Karunagapally . 

Block No. 56 Additional 

(The extent given is approximate ) 
SI.NO Sy . No. 

Extent 

Hectare 
16253/B2 

0.0085 
161733 

0 0002 


--c 


0.0087 


By order of theGovernor , 

P. SOUMINI, 
Joint Secretary . 


WITHDRAWAL NOTIFICATION 
No. 6244/D1/80/PW. 

Dated , Trivandrum 2012 March 1980 . 
Under subsection (1) of Section 52 of the Kerala Land Acquisition 
Act, 1951 (Act 21 of 1952 ) the Government of Kerala hcreby withdraw 
from the Acquisition of land mentioned in the schedule hereto annexed 
in respect of which land acquisition proceedings were initiated by the 
issue of the Notification No. A -6759/78 dated 6-12-1978 under subsection 
(1) of Section 3 thereof published at page 3660 of Part III of the 
Kerala Gazette, dated 19-12-1978 . 

1961- ലെ കേരള സ്ഥലമെടുപ്പ് ആക° ററ് (1962 - ലെ 21 -ാം ആക്റ്) 
"52 -ാം വകുപ്പ് l-ാം ഉപവകുപ്പു പ്രകാരം കേരള ഗവൺമെന്റും ഇതോട 


3 


ചർത്തിട്ടുളള പട്ടികയിൽ പറഞ്ഞിട്ടുളള 19-12-1978-0. തീയതിയിലെ കേരള 
ഗസററിൽ 3660 -ാം ഭാഗത്ത് പ്രസിദ്ധപ്പെടുത്തിയ പ്രസ്തുത ആക്റ് 
3 -ാം വകുപ്പ് 1 -ാം ഉപവകുപ്പ് (പകാരമുളള 6-12-1978 -ാം തീയതിയിലെ 
എ -6759/ 68 -ാം നമ്പർ പരസ്യം പുറപ്പെടുവിച്ചുകൊണ്ട് സ്ഥലമെടുപ്പ് നടപടി 
കൾ ആരംഭിച്ചിട്ടുളളതുമായ സ്ഥലം വിലയ്ക്കെടുക്കുന്നതിൽ നിന്നും ഇതി 
നാൽ പിൻവാങ്ങുന്നു . 

SCHEDULE 
District - Palghat. 

Taluk -Ottapalam . 
Village - Anakkara . 

Desom - Thottaziyam . 
Sl. No. 

Sy. No. Description 

Extent in 

Hectare 
109/7B 

Poramboke (thodu) 0.0283 
By order of the Governor 

P. SOUMINI, 
Joint Secretary . 


Explanatory Note 
( This is not part 

of the Notification but is purported to show the 
general object) 

The notification u /s 3 ( 1) of the K.L.A. Act 1961 in respect of the 
lands under acquisition for the widening and strengthening of Anakkara 
Kumaranellur road Block I was published in the Kerala Gazette dated 
19-12-1978. But on further verification , it is seen that the land 
mentioned in the schedule is already a Government Poramboke, for 
which no acquisition proceedings are necessary. Hence this withdrawal 
notification . 

വിശദീകരണക്കുറിപ്പ് 
( ഇത് വിജ്ഞാപനത്തിൻറെ ഭാഗമല്ല . പൊതു ഉദ ° ദേശം കാണിക്കുവാനുളള 
താകുന്നു .) 

ആനക്കര കുമരനെല്ലൂർ റോഡ് 1 -ാം ബ്ലോക്ക് വീതികൂട്ടുന്നതിനും പുഷ്ടി 
പ്പെടുത്തുന്നതിനും വേണ്ടി, കേരള ലാൻഡ് അക്വിസിഷൻ ആക്ററ് 3 -ാം 
വകുപ്പ് 1 -ാം ഉപവകുപ്പ് പ്രകാരമുളള വിജ്ഞാപനം 19-12-1978 -ാം തീയതി 
യില് കേരള ഗസററിൽ പ്രസിദ്ധപ്പെടുത്തിയിരുന്നു . എന്നാൽ കൂടുതൽ 
പരിശോധന നടത്തിയതിൽ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന ഭൂമി ഇപ്പോൾ 
തന്നെ ഗവൺമെൻറ് പുറമ്പോക്ക് ഭൂമിയായതിനാൽ ടി ഭൂമി അക്വയർ ചെയ്യേ 

ണ്ടതില്ലെന്ന് കണ്ടിരിക്കുന്നു . അതിനാൽ ഈ പിൻവാങ്ങൽ പരസ്യം പുറപ്പെ 
ടുവിക്കുന്നു . 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS, 

TRIVANDRUM , 1980 . 


